O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


വാല്യം 11 


നമ്പർ 


3 


Vol . XI 


No. 


Part III 


Health Services 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


1 


പൂനർ ദർഘാസ് ലേല പരസ്യം 


നമ്പർ ജി / 3969 / 2021 . 


2021 ഡിസംബർ 29 . 


കോഴിക്കോട് മാനസികാരോഗ്യകേന്ദ്രം ആശുപ്രതി വികസന കമ്മിറ്റിയുടെ കീഴിൽ സ്റ്റാഫ് 
കാന്റീൻ കരാർ അടി സ്ഥാ ന ത്തിൽ 

ഒരു വർ ഷ ത്തക്ക് 

നടത്തുന്നത് 

സംബന്ധിച്ച് 
അവകാശത്തിനായി താഴെ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി പരിചയസമ്പന്നരായ 
കരാറുകാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . കൂടാതെ ഇത് സംബന്ധിച്ച് 
പരസ്യലേലവും ഉണ്ടായിരിക്കുന്നതാണ് . 
അടങ്കൽ തുക ? 2,00,000 . 

- ₹ 


1 . 


2 . 


കാന്റീൻ നടത്തുവാനുള്ള കാലാവധി 2022 ഫെബ്രുവരി മുതൽ ഒരുവർഷത്തേക്കായിരിക്കും . 
സ്റ്റാഫ് കാന്റീൻ ബിൽഡിംഗ് ഉപയോഗിക്കു വാനുള്ള അവകാശം താഴെ കാണിക്കുന്ന 
നിബ ന്ധ ന കൾക്കും 

ആശു പതി വിക സന കമ്മിറ്റിയും കേ രള 

സർക്കാരും 
കാലാകാല ങ്ങ ളിൽ എ ടു ക്കുന്ന തീരു മാനങ്ങൾക്കും നിയ മ ന ട പടി ചട്ട ങ്ങൾക്കും 
വിധേയമായിരിക്കും . 


( എ ) 


ദർഘാസ് ഫോറത്തിന്റെ വിലയും 18 % ജി.എസ്.ടി. -യും ഓഫീസിൽ നേരിട്ട് 
അടച്ചശേഷം ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയും സഹിതം ഹാജരാക്കുന്നവർക്ക് 
താഴെ വിവരിക്കുന്ന മറ്റു നിബ ന്ധ ന ക ൾക്കും വിധേ യ മാ യി ദർഘാസ് 
ഫോറങ്ങൾ നൽകുന്നതാണ് . 


3 . 


ദർ ഘാ സ് ഫാറം ആ വ ശ്യ മു ള്ള വർ 

അപേ ക്ഷയോ ടൊപ്പം അപേക്ഷ കന്റെ 
ഉട മ സ്ഥ ത യി ലുള്ള ഭൂ നി കുതി രസീതി അസ്സൽ , ഹോട്ടലുകൾ നടത്തി അഞ്ച് 
വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 
ലഭിച്ച സർട്ടിഫിക്കറ്റും സമർപ്പി ക്കേ ണ്ട താ ണ് . മേൽപ്പറഞ്ഞ സർട്ടി ഫിക്ക റ്റു കൾ 
ഹാജരാക്കാത്തവരുടെ ദർഘാസ് ഫോറം യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


4 . 


ദർഘാസ് സമർപ്പിക്കുന്നവർ ദർഘാസിനോടൊപ്പം നിരതദ്രവ്യമായി ? 2,000 - ന്റെ ബാങ്ക് 
ഡാഫ്റ്റ് Superintendent , Hospital Development Committee , Govt . Mental Health 
Centre , Kozhikode- ന്റെ പേരിൽ എടുത്ത് അടക്കം ചെയ്ത് തി രി ക്ക ണം . അല്ലാത്ത 
ദർഘാസു കൾ നിര സിക്കു ന്ന താണ് . ദർഘാസ് ഫോറവും ഡി . ഡി . യും മറ്റു 
നിബന്ധനകളും പാലിച്ച് സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ പങ്കെടുക്കുവാൻ 
അനുവദിക്കുകയുള്ളൂ . 


5 . 


. 


ടെണ്ടർ ഫോറ ത്തിൽ 2022 ഫെബ്രുവരി മുതൽ ഒരു വർ ഷ ത്തേക്ക് വരെ യുള്ള 
കാലയളവിൽ പ്രതിമാസം ............ ലൈസൻസ് ഫീസ് നൽകിക്കൊണ്ട് ആശു പ്രതി 
സൂപണ്ട് / സർക്കാർ / എച്ച് . ഡി . സി . നിബ ന്ധ നകൾ ക്ക് അ നു സ ത മായി കാന്റീൻ 
നടത്തുവാൻ തയ്യാറാണെന്ന് കാണിച്ച് പേരുവച്ച് വ്യക്തമായി എഴുതിയിരിക്കണം . 


( എ ) 


ദർഘാസ് ഫോറത്തിന്റെ വില അസ്സലിന് ? 400 + ജി.എസ്.ടി. 18 % - പകർപ്പിന് 
ൽ 200 + ജി.എസ്.ടി. 18 % -ം ആണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2 


KERALA GAZETTE 


Part III 


( ബി ) 


ഫോറം 


ദർഘാസ് 

1-1-2022 മുതൽ 25-1-2022 വരെ രാവിലെ 10 മണി മുതൽ 
3 മണി വരെ പ്രവൃത്തി ദിവസങ്ങ ളിൽ ആശു പ്രതി ആഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ് . 


( സി ) 


ലേലം 


നിബന്ധനകൾ എല്ലാം പാലിച്ച് സമർപ്പിക്കപ്പെടുന്ന ദർഘാസുകൾ 27-1-2022 
വൈകു ന്നേരം 5 മണി വരെ സ്വീക രി ക്കുന്നതാണ് . 28-1-2022 - ന് 
നടത്തുകയും അതിനു ശേഷം ദർഘാസുകൾ അതാത് കരാറുകാരു ടെയോ 
അവരവരുടെ പ്രതിനിധികളുടെയോ മുൻപാകെ തുറന്ന് പരിശോധിക്കുന്നതും 
ലേല തുകയോ ദർഘാസ് തുകയോ ഏതാണ് കൂടുതലെങ്കിൽ കൂടുതലുള്ളത് 
താൽക്കാ ലി ക മായി സ്ഥിരീക രിക്കു ന്നതും എച്ച് . ഡി . സി . ചെയർ മാന്റെ 
അംഗീകാരത്തിന് വിധേയമായി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതുമായിരിക്കും . 


6 . 


ദർ ഘാസി നോ ടൊപ്പം ഉചിത മാതൃക യി ലുള്ള ( ഓ ഫീ സിൽ നിന്നും ലഭി ക്കും ) 
പ്രാഥമിക ഉടമ്പടി ? 200 - ന്റെ കേരള ഗവൺമെന്റ് മുദപ്രതത്തിൽ സമർപ്പിക്കേണ്ടതാണ് . 


7 . 


16-00 


3 


ദർഘാസ് സ്ഥിരപ്പെടുത്തി ഉത്തരവുകിട്ടി 3 ദിവസത്തിനകം പ്രസ്തുത വ്യക്തി ഒരു 
വർഷത്തെ ദർഘാസ് ഉടമ്പടി പ്രകാരം 12 മാസത്തെ ലൈസൻസ് ഫീസിന് തുല്യമായ സംഖ്യ 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂപ്രണ്ടിന്റെ പേരിൽ കെട്ടിവയ്ക്കേണ്ടതും നിബന്ധനയിൽ 

ഖണ്ഡിക അനു സരിച്ചുള്ള കരാർ ഉടമ്പടി ദിവസത്തിനകം സമർപ്പി 
ക്കേണ്ട തുമാണ് . മേൽപ്രകാരം കെട്ടിവച്ച സംഖ്യ ( പലിശയില്ലാതെ ) ലൈസൻസുകാരൻ മുറി 
ഒഴിഞ്ഞു പോകു മ്പോൾ ബാദ്ധ്യതകൾ കഴിച്ച് ബാക്കി തിരിച്ചുകൊടു ക്കു ന്ന താ ണ് . 
ഡെപ്പോസിറ്റ് തുക സൂപ്രണ്ടിന്റെ പേരിൽ സ്വതന്ത്രമായി സ്വയം മാറിയെടുക്കാവുന്ന 
ഡിമാന്റ് ഡാഫ് റ്റ് { നാഷണൽ സേവിംഗ് സ് ഡെപ്പോ സിറ്റ് ട്രഷറി ഡെപ്പോസിറ്റ് 
ഇവയിൽ ഏതെങ്കിലു മായി സമർപ്പിക്കേണ്ടതാണ് . ടെണ്ടർ തുകയ്ക്ക് പുറമെ കറന്റ് 
ചാർജ്ജ് , വാട്ടർ ചാർജ്ജ് എന്നിവയും ഓരോ മാസവും നാലാം പ്രവൃത്തി ദിവസത്തി 
നുള്ളിൽ തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ് . ഇതിൽ വാടക മുൻകൂറായി 
അടയ്ക്കേണ്ടതാണ് . വെള്ളം , വൈദ്യുതി എന്നിവ തടസ്സപ്പെടുകയാണെങ്കിൽ ആയത് 
ലൈസൻസി സ്വന്തം ചെലവിൽ ഉത്തരവാദിത്വത്തോടെ ഏർപ്പെടുത്തി കാന്റീൻ മുടക്കം 
വരാത്ത രീതിയിൽ പ്രവർത്തിക്കേണ്ടതാണ് . 


8 . 


സ്റ്റാഫ് കാന്റീനിൽ നിന്ന് ആശുപത്രി ജീവനക്കാർ , ആശുപ്രതിയിൽ പരിശീലനത്തിന് 
വരുന്ന ഡോക്ടർമാർ , വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ , വിവിധ ട്രയിനിംഗിന് വരുന്ന 
ആരോഗ്യ വകുപ്പു ജീവനക്കാർ , സൂപ്രണ്ട് നിയമിക്കുന്ന താൽക്കാലിക ജീവനക്കാർ , 
കരാർ ജീവനക്കാർ , എച്ച് . ഡി . സി . ജീവനക്കാർ എന്നിവർക്ക് സൂപണ്ട് ആശു പ്രതി 
സ്റ്റാഫ് കൗൺസിൽ നിശ്ചയിക്കുന്ന സഹായനിരക്കിൽ ഭക്ഷ്യ വസ്തുക്കൾ നൽകുവാൻ 

ലൈസൻസു കാ ര ൻ ബാദ്ധ്യ സ്ഥ നാ ണ് . ദർഘാസിന്റെ കാല യ ള വിൽ യാതൊരു 
കാരണവശാലും ഈ നിരക്കുകൾ പുതുക്കി നിശ്ചയിക്കുന്നതല്ല . 


9 . 


ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് ലഭിച്ച ഉടനെ കാന്റീൻ നടത്തിപ്പ് തുടങ്ങുന്നതിന് 
മുൻപായി ആയതിന് ആവശ്യമായ പി . എഫ് . എ . ലൈസൻസ് , മറ്റു അനു ബന്ധ 
രേഖകൾ മുതലായവ കരാറുകാരൻ സ്വന്തം നിലയ്ക്ക് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും 
സമ്പാദിച്ച് ബോദ്ധ്യപ്പെടുത്തിയതിനുശേഷമേ കാന്റീൻ തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ 
പാടുള്ളൂ . ഒരാഴ്ചയ്ക്കകം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി സൂപ്രണ്ടിന് നൽകേണ്ടതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


3 


10 . 


പാകം 


ഭക്ഷണ 


ാഫ് കാന്റീൻ നടത്തിപ്പിനാവശ്യമായ പാത്രങ്ങൾ , ഫർണിച്ചറുകൾ മുതലായ എല്ലാ 
സാധനങ്ങളും ലൈസൻസുകാരൻ സ്വന്തം നിലയ്ക്ക് ഏർപ്പാടാക്കേണ്ടതാണ് . 
ചെയ് ത 

സാധ ന ങ്ങ ളുടെ അളവും ഗുണ നില വാ രവും എല്ലാ യ് പ്പോഴും 
നില നിർത്തേ ണ്ടതും വൃത്തിയുള്ള പാത ത്തിൽ അടച്ച് സൂക്ഷിക്കേ ണ്ട തു മാ ണ് . 
വൃത്തി യി ല്ലാതെ സൂക്ഷിച്ചതും പഴയതു മായ പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ 
ആശു പ്രതി അ ധി കൃ ത രുടെ ശ്രദ്ധ യിൽപെട്ടാൽ ഇവ നശിപ്പിക്കുന്നതും നിയ മ 
നടപടി സ്വീകരിക്കുന്നതുമായിരിക്കും . 


11 . 


സൂപ്രണ്ടിന്റെ രേഖാ മൂല മുള്ള അ നു മതി വാങ്ങിക്കാതെ യാതൊരു വിധ മരാ മത്ത് 
പണികളോ മറ്റോ നടത്താൻ പാടുള്ളതല്ല . 


12 . 


ആശുപ്രതിയുടെയും സർക്കാരിന്റെയും താൽപര്യങ്ങൾക്കും സ്ഥാപനത്തിന്റെ സുഗമമായ 
പ്രവർത്തനത്തിനും വിരുദ്ധമായ യാതൊരു നടപടിയും കാന്റീൻ ലൈസൻസുകാരനിൽ 
നിന്നും ഉണ്ടാവാൻ പാടു ള്ള ത ല്ല . ആശു പ്രതി സൂപ്രണ്ട് ആ ഫീസ് അധികൃ തർ 

| 
ആവശ്യപ്പെടുന്നപക്ഷം കരാറുകാരൻ ഓഫീസിൽ ഹാജരാകേണ്ടതാണ് . 


13 . 


കാന്റീൻ ( പവർ ത്തന ഫല മാ യു ണ്ടാ കുന്ന 

) 

ചപ്പു ചവറു കൾ , പാഴ് വസ്തു ക്കൾ , 
പുറം തള്ളുന്ന ജലം എന്നിവ അതാത് ദിവസം സമയാസമയം സ്വന്തം ചെല വിൽ 

ലൈസൻസുകാരൻ ആശുപ്രതി കോമ്പൗണ്ടിൽനിന്നും നീക്കം ചെയ്യേണ്ടതും കാന്റീൻ 
വളരെ വൃത്തി യോടെ സൂക്ഷി ക്കേ ണ്ട തു മാണ് . കാന്റീൻ നട ത്തിപ്പ് സംബന്ധിച്ച് 
ആശുപത്രി അധികൃതരോ പൊതുജനാരോഗ്യ വകുപ്പ് അധികൃതരോ കോർപ്പറേഷൻ 
അ ധിക്യ തരോ ഇതു മായി ബന്ധ പ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരോ ചൂണ്ടി ക്കാ ണി ക്കു ന്ന 
പോരായ്മകൾക്ക് ലൈസൻസുകാരൻ ഉത്തരവാദിയായിരിക്കും . അധികൃതർ നടപ്പിലാക്കുന്ന 
ശിക്ഷണ നടപടികൾക്ക് ലൈസൻസുകാരൻ വിധേയനായിരിക്കുന്നതുമാണ് . ഇതുമൂലം 
സർക്കാരിനുണ്ടാകുന്ന എല്ലാ നഷ്ടവും കരാറുകാരനിൽനിന്നും ഈടാക്കുന്നതായിരിക്കും . 


14 . 


നിർദ്ദിഷ്ട ഭക്ഷ്യ വസ്തു ക്ക ള ല്ലാതെ യാതൊരു വിധ വസ് തു ക്കളും കാന്റീനിൽ 
വിൽപ്പനയ്ക്ക് വയ്ക്കു വാൻ പാടുള്ളതല്ല . ആശുപത്രി അധികൃതർ അങ്ങനെ വല്ലതും 
കാണുന്നപക്ഷം ടെണ്ടർ കാലാവധി തീരുന്നതിനുമുൻപ് യാതൊരറിയിപ്പും കൂടാതെ 
ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും . 
വിൽപ്പന നടത്തുന്ന എല്ലാ ഭക്ഷണ സാധനങ്ങളുടെയും വില വ്യക്ത മായി ബോർഡിൽ 
( മലയാളത്തിലും ഇംഗ്ലീഷിലും ) പ്രദർശിപ്പിക്കേണ്ടതും അധികം തുക ഈടാക്കാൻ 
പാടില്ലാത്തതും ഗുണനിലവാരം ഉറപ്പ് വരുത്തേണ്ടതുമാണ് . 


15 . 


16 . 


കാന്റീൻ നടത്തുവാൻ സ്ഥലം അനുവദിച്ചു കിട്ടുന്ന വ്യക്തി സ്വന്തം ചെലവിൽ താഴെ 
ഒപ്പിട്ടിരിക്കുന്നവർ നിശ്ചയിക്കുന്ന വിധം ? 200 - ന്റെ കേരള ഗവൺമെന്റ് മുദ്രപ്രതത്തിൽ 
മതി യായ ജാമ്യ ത്തോടു കൂടി ഒരു കരാറു ക മ്പടി പ്രതം എഴുതി 7 ദിവസ ത്തി നകം 
ഹാജരാക്കേണ്ടതാണ് . 


17 . 


ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ശേഷം ലൈസൻസി ഓരോ മാസത്തെയും ലൈസൻസ് 
ഫീസും 5 % സർവ്വീസ് ചാർജ്ജും മുൻകൂറായി ആശു പ്രതി ഓഫീസിൽ നാലാമത്തെ 
പ്രവൃത്തി ദിവസത്തിന് മുൻപായി അടച്ച് രസീതി വാങ്ങേണ്ടതാണ് . 

വീഴ്ച വരുത്തുന്ന 
തീയതി മുതൽ പണം അടയ്ക്കുന്ന തീയതി വരെയുള്ള കാലത്തേക്ക് 20 % നിരക്കിൽ 
പലിശയോടുകൂടി പണം അടയ്ക്കേണ്ടതാണ് . ഇങ്ങനെ ഒരു മാസത്തിലധികം വീഴ്ച 
വരുത്തിയാൽ നോട്ടീസ് നൽകി മുറി ഒഴിപ്പിച്ചെടുക്കു വാൻ സൂപ്രണ്ടിന് സർക്കാരിന് 
അധികാരമുണ്ടായിരിക്കുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


18 . 


. 


കാന്റീൻ നടത്തിപ്പിന് താൽക്കാലികമായി എഗ്രിമെന്റ് കാലാവധിയിൽ മാതം കൈവശം 
ലഭിക്കുന്ന കെട്ടിടത്തിൽ രേഖാമൂലമുള്ള അനുമതി ലഭിക്കാതെ യാതൊരു ഭേദഗതിയും 
വരുത്തുവാൻ ലൈസൻസുകാരന് അധികാരമുണ്ടായിരിക്കുന്നതല്ല . 


19 . 


അനുവദിക്കുന്ന കെട്ടിടത്തിലെ ഷട്ടറുകൾ , സാനിട്ടറി , ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ 
മു ത ലാ യവ നല്ല നില യി ൽ സൂക്ഷി ക്കേ ണ്ട തും 

നഷ് ടം സംഭ വി ച്ചാൽ 
ലൈസൻസുകാരനിൽനിന്നും തുക വസൂലാക്കുന്നതുമാണ് . 


20 . 


ലൈസൻസ് ഫീസ് ബാക്കി വച്ചു കൊണ്ടോ മറ്റ് നിർബന്ധ ന കൾ ലൈസൻസുകാരൻ 
പാലിക്കാത്തത് കൊണ്ടോ സർക്കാരിന് ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളും സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റിൽ നിന്നും പിരിച്ചെടു ക്കു ന്ന തും പോരാതെ വരുന്ന സംഖ്യ റവന്യൂ 
റിക്കവറി നടപടി മുഖേന ഈടാക്കുന്നതുമാണ് . 
കാന്റീൻ നടത്തിപ്പുവഴി ആശുപ്രതി അധീനതയിലുള്ള വസ്തുക്കൾക്ക് കഷ്ടനഷ്ടങ്ങൾ 
സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം നൽകാൻ ലൈസൻസി ബാദ്ധ്യസ്ഥനാണ് . 


21 . 


22 . 


കൈവശം ലഭിക്കുന്ന കെട്ടിടമോ മറ്റു ഭാഗങ്ങളോ കൈമാറ്റം ചെയ്യുവാൻ അധികാരമോ 
അവകാശമോ ഇല്ല . 


23 . 


24 . 


അനുവദിക്കുന്ന കെട്ടിടം കാന്റീൻ നടത്തുവാൻ അല്ലാതെ മറ്റ് യാതൊരു ആവശ്യത്തിനും 
ഉപയോഗിക്കുവാൻ ലൈസൻസുകാരന് അധികാരമുണ്ടായിരിക്കുന്നതല്ല . 
നിശ്ചിത കാലാ വ ധി ക്കു ള്ളിൽ ലെ സൻസി മര ണ പ്പെ ടു ക യാ ണെ ങ്കിൽ അടുത്ത 
അവകാശികൾക്ക് അപേക്ഷയുടെയും നിലവിലെ വ്യവസ്ഥകൾക്കും വിധേയമായി 
ആശുപ്രതി മേലധികാരി മുറി കൈമാറ്റം ചെയ്യുന്നതാണ് . ഇതിനായി ലൈസൻസുകാരൻ 
മരണപ്പെട്ടതിനുശേഷം ഒരുമാസത്തിനകം അപേക്ഷ ലഭിച്ചിരിക്കേണ്ടതും നിലവിലുള്ള 
വ്യവസ്ഥകൾ പ്രകാരം അവകാശി ഉടമ്പടി നൽകേണ്ടതുമാണ് . 


25 . 


ലൈസൻസി വികസന സമിതിക്ക് സർക്കാരിന് അടയ്ക്കു വാനുള്ള സംഖ്യ നിശ്ചിത 
സമ യത്ത് അടയ്ക്കാതെ വീഴ്ച വരുത്തി യാൽ ലൈസൻസ് റദ്ദ് ചെയ്ത് കെട്ടിടം 
ഏറ്റെ ടു ക്കേണ്ടിവരുന്ന സാഹ ചര്യ ത്തിൽ ഉണ്ടാ വുന്ന എല്ലാ 

നഷ് ട ങ്ങൾക്കും 
ലെ സൻ സി ഉത്ത ര വാ ദി യാ യി രി ക്കു ന്ന താ ണ് . 

ഇത്ത ര ത്തി 

ലു ള്ള യാതൊരു 
നഷ്ട ത്തിനും ചെല വു ക ൾ ക്കും സർക്കാർ യാതാ രൂ 

കാര ണ വ ശാലും 
ഉത്തരവാദിയായിരിക്കുകയില്ല . 


26 . 


ലൈസൻസി കാലാവധിക്കുള്ളിൽ കെട്ടിടം ഒഴിഞ്ഞുപോവുകയോ കെട്ടിടം വികസന 
സമിതി സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരികയോ ചെയ്യുന്നപക്ഷം ഉണ്ടാവുന്ന എല്ലാ 
നഷ്ടങ്ങൾക്കും ലൈസൻസി ഉത്തരവാദിയായിരിക്കും . ഇതുമൂലം സർക്കാരിനുണ്ടാകുന്ന 
നഷ് ടം ഈ ടാ ക്കു ന്ന തി ന് നട പടി സ്വീക രി ക്കു വാൻ 

ഒപ്പിട്ട വർക്ക് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ് . 


താഴ 


27 . 


ലൈസൻസിക്ക് കെട്ടിടം ആവശ്യമില്ലെങ്കിൽ ആ വിവരം നൽകിക്കൊണ്ട് മൂന്ന് മാസം 
മുൻപ് ആശുപ്രതി മേലധികാരിക്ക് നോട്ടീസ് നൽകേണ്ടതാണ് . ഇതുമൂലം സർക്കാരിന് 
എന്തെ ങ്കിലും നഷ്ടം സംഭവിക്കുക യാണെങ്കിൽ ആയത് ലൈസൻസിയിൽ നിന്നും 
ഈടാക്കുന്നതാണ് . 
കാന്റീൻ തുടർച്ചയായി എല്ലാ ദിവസവും തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ് . 
ദർ ഘാസ് സമർപ്പിക്കു ന്ന വർ അവ രുടെ മേൽ വിലാസം തെളി യി രു ന്ന തിന് 
സാക്ഷ്യപ്പെടുത്തിയ ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് / 

പാസ്പോർട്ട് / ഡവിംഗ് ലൈസൻസ് 
എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ കോപ്പി ടെണ്ടറിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . 


28 . 


29 . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


5 


30 . 


31 . 


പാൻ കാർഡിന്റെ കോപ്പി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് . 
കാരണം കാണിക്കാതെ തന്നെ ദർഘാസ് മാറ്റി വയ്ക്കാനും ദുർബലപ്പെടുത്തുവാനുമുള്ള 
പൂർണ്ണ അധികാരം സൂപ്രണ്ടിൽ നിക്ഷിപ്തമാണ് . 
കൂടുതൽ വിവരങ്ങൾക്ക് ആശുപ്രതി ഓഫീസിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് 
അന്വേഷിച്ചാൽ അറിയാവുന്നതാണ് . 


ണ 


ഗവൺമെന്റ് മാനസികാരോഗ്യകേന്ദ്രം , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
സൂപ്രണ്ട് . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.1 3 05:41:38 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


